Kerala Gazette No . 37 dated 18th September 2007. 
PART III 


STORES PURCHASE DEPARTMENT 


Agriculture Department 

NOTICE 


No. TG II (1) 22309/2007. 


13th August 2007. 


Applications are invited for registration /approval 
from Manufacturers/Companies for the supply and 
installation of Micro Irrigation (Drip/ Sprinkler Irrigation) 
systems in Kerala under C . S . S . during the year 
2007 -08 to reach the undersigned on or before 20th 
September 2007, 3 p .m . 
I Companies should ensure the following details while 
registration /approval. 
1. Companies should either manufacture all the major 

drip / sprinkler components within their factories or 
incollaboration with specialized manufacturers and 
should declare the technical details of 
components proposed to be manufactured and 

supplied . 
2. Ensure the quality of product, right design and 

prompt free after sale services at least for three 
years and set up service centres at the grow root 
level. 


3. 


The Company must manufacture at least laterals 
and emitting service (other than micro tube ) and 
must provide guarantee of quality assurance of 
other components which is not manufactured by 
them . 


II The application should contain the following 
documents . 

An agreement in Kerala Government Stamp Paper 
worth Rs. 50 and prescribed that “ the Components 
Prices shown in the price list submitted along with 
Registration /Approval will not changed during 
execution ” and abide Government of India 
guidelines. 

Price list of all components. 
3. List of authorized dealers in Kerala with their area 
- of operation , full address, phone number etc . 

All the conditions laid down in the Government of 
India guidelines for the implementation of the Scheme 
2005 - 06 is applicable in the registration /approval 
procedures . 

More details can be had from the office of 
undersigned during office time. 

- 2007 - 08 വർഷത്തെ ഡിപ്പ്/ സ്പിംഗ്ളർ ഇറിഗേഷൻ 
( മെകാ ഇറിഗേഷൻ) പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും 
സാധന സാമഗ്രികൾ വിതരണം/ സ്ഥാപിക്കൽ എന്നിവയ്ക്ക് 
വേണ്ടിയുള്ള അംഗീകാരത്തിന് കമ്പനികളിൽ നിന്നും 
അപേക്ഷകൾ 2007 സെപ്റ്റംബർ 20 -ാം തീയതി വൈകുന്നേരം 
3 മണിക്ക് മുൻപ് കൃഷി ഡയറക്ടർ ഓഫീസിൽ ലഭിക്കത്തെക്ക 
വിധത്തിൽ ക്ഷണിക്കുന്നു. 
I രജിസ്ട്രേഷൻ അംഗീകാരത്തിനുവേണ്ടി കമ്പനികൾ താഴെ 
പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണം. 
- കമ്പനികൾ സിംഗ്ളർ, ഡിപ്പ് ഇറിഗേഷൻ മെട്രോ 
ഇറിഗേഷൻ എന്നിവയ്ക്ക് ആവശ്യമുള്ള പധാ ന 
സാമഗ്രികൾ സ്വന്തം ഫാക്ടറികളിലോ സഹപ്രവർത്തന 
ഫാക്ടറിയിലോ നിർമ്മിച്ചതും സാങ്കേതിക വിവരങ്ങൾ 
ഉള്ളവയുമായിരിക്കണം. 
ശരിയായ രൂപഘടന , ഗുണ മേൻമ , യഥാ സമയ 
വിൽപ്പനാനന്തര സേവനം ഉണ്ടായിരിക്കണം. 
- കുറഞ്ഞപക്ഷം ലാറ്ററൽസ്, എമിറ്റേർസ് ( മൈക്രോന്യൂബ് 
കൂടാതെ ) ഉപകരണങ്ങൾ സ്വന്തം കമ്പനികളിൽ 
ഉൽപ്പാദിപ്പിക്കുന്നവയും, മറ്റു കമ്പനികളുടെ വിതരണ 
സാമഗ്രികളിൽ പൂർണ്ണമായും ഗുണമേൻമ, ഗ്യാരണ്ടി 
എന്നിവ ഉണ്ടായിരിക്കുകയും വേണം. 
ബി . ഐ . എസ്. / എ . എസ്. എ . മാർക്കുള്ള 
സാധനസാമഗ്രികൾ മാത്രമേ വിതരണം ചെയ്യുവാൻ 
പാടുള്ളൂ. ഇറക്കുമതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു 

ണ്ടെങ്കിൽ ഇൻഡ്യാ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി 
സമ്പാദിച്ചിരിക്കണം. 
കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള പസ് ലിസ്റ്റ് 
ഉണ്ടായിരിക്കുകയും രജിസ്ട്രേഷൻ അംഗീകാരത്തിനുള്ള 
രേഖകളോടൊപ്പം സമർപ്പിക്കുകയും ചെയ്തിരിക്കണം. 
സ്ഥാപിക്കലിന്റെയും വിതരണത്തിന്റെയും ചെലവുകൾ 
ഹെക്ടറിന് എത്രയെന്ന് പ്രത്യേകം കാണിച്ചിരിക്കണം. 
അംഗീകൃത ഏജൻസികൾ മുഖാന്തിരമേ വിതരണം 
പാടുള്ളു. 


5. 


The company must supply the BIS marked quality 
materials only. In case the company intends to 
supply imported components they should have the 
prior approval of the Government of India /NCPAH . 
The companies will have its own pricing systems 
but are requires to submit the same to the state 
along with the request for registration . The 
installation and transportation of charges should 
also be submitted per hectare basis . 
The materials should be supplied directly by the 
companies only or their authorized distributors / 
dealers shall furnish a Bank guarantee of Rs. One 
lakh valid for a maximum period of three years . In 
all cases companies should authenticate the 
invoices. 


4 . 


6 . 


- 5 . 


The registered manufacturer should pay Rs. 15,000 
as registration fee (non refundable ) per annum after 
selection . 


6 . 


കമ്പനിയോ കമ്പനി അധികാരപ്പെടുത്തുന്ന വിതരണ 
ക്കാരനോ മാത്രമേ സാധനങ്ങൾ വിതരണം ചെയ്യാൻ 
പാടുള്ളു. കൂടാതെ അവർ ഒരു ലക്ഷം രൂപയുടെ ബാങ്ക് 

ഗ്യാരണ്ടി പരമാവധി 3 വർഷത്തേക്ക് നൽകേണ്ടതുമാണ്. 
7 . തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗീകൃത കമ്പനി/ 

വിതരണക്കാരൻ 15, 000 രൂപ ഒരു വർഷത്തേക്ക് 

രജിസ്ട്രേഷൻ ഫീസായി നൽകേണ്ടതാണ്. 
II രജിസ്ട്രേഷൻ അംഗീകാരത്തിന് വേണ്ടി താഴെ പറയുന്ന 

പ്രമാണങ്ങൾ ഹാജരാക്കേണ്ടതാണ്. 
1. 50 രൂപ മുഖവിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ 

രജിസ്ട്രേഷൻ അംഗീകാരത്തിന് സമർപ്പിക്കുന്ന പ്രസ് 
ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന സാധനസാമഗ്രികളുടെ 
വിലകൾ ഡിപ്പ്/ സ്പ്രിംഗ്ളർ ( മൈക്രോ ഇറിഗേഷൻ 
സ്ഥാപിക്കൽ സമയത്ത് വ്യത്യാസം വരുത്തുന്നതല്ല ) 
എന്നുള്ള സമ്മതപത്രം രേഖപ്പെടുത്തി നൽകേണ്ടതാണ്. 

എല്ലാ സാധനസാമഗ്രികളുടേയും പ്രസ് ലിസ്റ്റ് 
3. കേരളത്തിലെ അംഗീകൃത ഡീലേഴ്സ് ലിസ്റ്റ്. 


2 . 


Directorate of Agriculture , 
Thiruvananthapuram . 


| ( Sd.) 
State Agricultural Engineer 
Director of Agriculture. 


